Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2015-17 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


പ 


GOVERNS 


കേര 


വ 


ള സർക 
NMENT OF 


ര 


ാർ 
KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 7 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2018 മേയ് 22 
22nd May 2018 

1193 ഇടവം 8 
8th Idavam 1193 
1940 ജ്യേഷ്ഠം 1 
1st Jyaishta 1940 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Police Department 


NOTIFICATION 
No . T4/27306/ 2018. 

2 1st April 2018. 
The following is the Select List of Finger Print Experts fit for Promotion as Tester Inspectors, Finger Print Bureau 
for the year 2017 ( for the vacancies in the year 2018) prepared by the Departmental Promotion Committee (Lower) held 
on 28 - 2 - 2018 which was approved by the Government vide letter No. H2/ 76 /2018 /Home dated 18 -4 - 2018 . 


Select List of Finger Print Experts for the year 2017 (for the vacancies in the year 2018 ) 

Sri K . K . Suresh 
Sri L. S . Lohi 
Sri. Santhosh , S . 


Police Headquarters, 
Thiruvananthapuram . 


LOKNATH BEHERA IPS , 
State Police Chief & Convenor, 
Departmental Promotion Committee ( Lower). 


ലേല പരസ്യം 


നമ്പർ ഇ2 -29055/ 2018/ ടി. സി. 

2018 ഏപ്രിൽ 30 . 
തിരുവനന്തപുരം സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിൽ ഉള്ളതും പോലീസ് വകുപ്പിന് ഉപയോഗമില്ലാത്തതുമായ 
ചുവടെ ചേർത്തിരിക്കുന്ന വാഹനങ്ങൾ ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുന്നതാണ്. 

ലേല തീയതി - 30- 5 - 2018. 


ലേലസ്ഥലം- സായുധസേനാ വിഭാഗം ക്യാമ്പ്, നന്ദാവനം, തിരുവനന്തപുരം സിറ്റി. 
Gaz. No. 21/2018 /DTP ( Police ). 

491 


22nd MAY 2018] 


POLICE DEPARTMENT 


66 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


രജിസ്റ്റർ നമ്പർ 


ഇനം 


മോഡൽ 


2005 


1, 500 


2000 


1, 800 


2006 


- 900 


2005 


1, 500 


2008 


1, 700 


2002 


2 , 000 


2005 


1,700 


2002 


2 , 200 


2005 


100 


KL 01 AG 5371 
KL 01 S 829 
KL 01 AM 7905 
KL 01 AG 5549 
KL 01 AS 8379 
KL 01 X 9069 
KL 01 AG 5366 
KL 01 X 9330 
KL 01 AH 5302 
KL 01 X 9513 
KL 01 AG 9758 
KL 01 X 9329 
KL 01 X 90481 
KL 01 AH 2034 
KL 01 AH 5329 
KL 01 AH 5326 
KL 01 AH 2030 
KL 01 AQ 4411 
KL 01 AG 9451 


ടാറ്റാ സുമോ 
എം & എം ജീപ്പ് 
അംബാസഡർ 
ടാറ്റാ സുമോ 
ടാറ്റാ സുമോ 
എം & എം ജീപ്പ് 
ടാറ്റാ സുമോ 
എം. & എം . ജീപ്പ് 

ബജാജ് CT 100 
ഹീറോ ഹോണ്ട CD 100 

എം . & എം . ജീപ്പ് 
എം . & എം. ജീപ്പ് 
എം. & എം. ജീപ്പ് 
ബജാജ് CT 100 
ബജാജ് CT 100 
ബജാജ് CT 100 
ബജാജ് CT 100 
ഷെവർലറ്റ് തവേര 
ഡീസൽ ജീപ്പ് 


2002 


100 


2005 


2 , 800 


2002 


2 , 500 


2002 


2 , 500 


2005 


2005 


2005 


2005 


100 


2007 


5 , 500 


2005 


6 , 500 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലദിവസം ലേലസ്ഥലത്ത്കൃത്യസമയത്ത് ഹാജരാകേണ്ടതും ലേലം 
തുടങ്ങുന്നതിന് ഒരുമണിക്കൂർ മുൻപ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിരതദ്രവ്യം അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ 
ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചുനൽകുന്നതുമാണ്. ലേലത്തിൽ വച്ച് വാഹനങ്ങൾ ലേലത്തിന് മുൻപുള്ള പതിനഞ്ച് 
പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണിക്കും വൈകിട്ട് അഞ്ചുമണിക്കും ഇടയിൽ തിരുവനന്തപുരം സിറ്റി സായുധസേന 
വിഭാഗം ക്യാമ്പ് മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ മുൻകൂർ അനുമതിയോടുകൂടി നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 

ടി വാഹനങ്ങളുടെ വിൽപ്പനയ്ക്ക് ടെണ്ടറുകൾ സ്വീകരിക്കുന്നതാണ്. ടെണ്ടർ ഫോറം ഓഫീസ് പ്രവൃത്തി ദിവസം രാവിലെ 
10 മണിക്കും വൈകിട്ട് 5 മണിക്കും ഇടയിൽ തിരുവനന്തപുരം സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽനിന്നും 
ലഭിക്കുന്നതാണ്. ടെണ്ടറുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 21- 5 - 2018 വൈകുന്നേരം നാല് മണിവരെയാണ്. നിശ്ചിത 
നിരതദ്രവ്യം ഇല്ലാത്ത ടെണ്ടറുകൾ നിരുപാധികം നിരസിക്കുന്നതാണ്. ടെണ്ടർ കവറിനുമുകളിൽ വാഹനത്തിന്റെ നമ്പരോടുകൂടി 
വാഹനലേലത്തിനുള്ള ടെണ്ടർ എന്ന് എഴുതി കവർ സീൽ ചെയ്തിരിക്കണം. 


- പരസ്യലേലം അവസാനിച്ചാൽ ടെണ്ടറുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ കൂടുതൽ തുക 
കാണുന്നത് പ്രസ്തുത തുകയ്ക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതുമാണ്. നിരതദ്രവ്യം ഒഴികെ ലേലം/ ടെണ്ടർ തുകയും നിശ്ചിത 
നികുതിയും ഉൾപ്പെടെയുള്ള തുക ലേലസ്ഥലത്ത് വച്ച് അപ്പോൾത്തന്നെ അടക്കേണ്ടതും തിരുവനന്തപുരം ജില്ലാ പോലീസ് 
മേധാവിയുടെഉത്തരവ് കിട്ടുന്നമുറയ്ക്ക് ലേലംകൊണ്ട് വാഹനങ്ങൾ സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. 

ടി നിബന്ധനകൾക്ക് വിപരീതമായി ലേലംകൊണ്ടയാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ടിയാൻ അടച്ച നിരതദ്രവ്യം 
സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും പുനർ ലേലത്തിൽ സർക്കാരിനുണ്ടാകുന്ന നഷ്ടത്തിന് ലേലം കൊണ്ടയാൾ ഉത്തരവാദി 
ആയിരിക്കുന്നതും നഷ്ടസംഖ്യ ടിയാനിൽനിന്നും ഈടാക്കുന്നതുമായിരിക്കും. എന്നാൽ പുനർ ലേലത്തിൽ കൂടുതൽ തുകയ്ക്ക് 
ലേലം ഉറപ്പിക്കുകയാണെങ്കിൽ കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് ടിയാന് അർഹത ഇല്ലാത്തതുമാകുന്നു . ലേലം സംബന്ധിച്ച് 
( ലേല സമയത്തും അതിനുശേഷവും) തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി എടുക്കുന്ന തീരുമാനം അന്തിമമായിരിക്കും. 
തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിക്ക് ഉചിതമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പും കൂടാതെ ലേല നടപടികൾ 
നിർത്തിവയ്ക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കും. 


City Police Office, Thiruvananthapuram . 
cptvm.pol @ kerala . gov.in , Phone : 04712320579. 


P . PRAKASH , IPS , 
Commissioner of Police . 


492 


22nd MAY 2018] 


POLICE DEPARTMENT 


ലേല പരസ്യം 


നമ്പർ ഇ1(a ) - 51609/ 2017 / റ്റി . 

2018 ഏപ്രിൽ 27 . 
തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ അധീനതയിൽ തിരുവനന്തപുരം റൂറൽ എ . ആർ. ക്യാമ്പ് 
കോമ്പൗണ്ടിൽ സൂക്ഷിച്ച് വരുന്നതും പോലീസ് വകുപ്പിന് ഇപ്പോൾ ഉപയോഗപ്രദമല്ലാത്തതുമായ താഴെപ്പറയുന്ന 16 ഡിപ്പാർട്ടുമെന്റ് 
വാഹനങ്ങൾ 29 - 5 - 2018 തീയതി പകൽ 11 മണിക്ക് തിരുവനന്തപുരം റൂറൽ എ . ആർ. ക്യാമ്പ് കോമ്പൗണ്ടിൽ വച്ച് പരസ്യമായി 
ലേലം ചെയ്തു കൊടുക്കുന്നതാണ്. 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


വാഹന വിവരങ്ങൾ 


മോഡൽ 


2007 


4, 000 


2007 


3 , 500 


2007 


4, 000 


KL 01 AQ 7059, Invader 
KL 01 AQ 7052, Invader 
KL 01 AQ 7057, Invader 
KL 01 AM 128 , D / Jeep 
KL 01 AU 2955, Invader 
KL 01 AU 2964, Invader 
KL 01 AU 2989, Invader 


2006 


3, 000 


2008 


6, 000 


2008 


5,500 


2008 


4,000 


2008 


4 , 000 


KL 01 AS 6266, Invader 
KL 01 AS 8147 , Invader 


3,500 


2008 
2008 


KL 01 AU 2997 , Invader 


3, 500 


2008 


4,000 


KL 01 AU 9972 , Invader 
KL 01 AS 6221, Invader 
KL 01 AS 6317, Invader 


2008 


4, 000 


2008 


3 , 500 


2008 


4, 000 


KL 01 AS 6202 , Invader 
KL 01 AU 4195 , Tavera 


2008 


11, 000 


KL 01 AS 6189 , Invader 


2008 


3 ,500 


ടി ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല ദിവസം കൃത്യസമയത്ത് നേരിട്ട് ലേല സ്ഥലത്ത് ഹാജരായി 
രിക്കേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് നിശ്ചിത നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്. മേൽപ്പറഞ്ഞ 
ലേലത്തിന് മുദ്രവെച്ച ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. സീൽ ചെയ്ത ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ 
28 - 5- 2018 -ാം തീയതി 4 മണിക്ക് മുൻപായി തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ കിട്ടുന്ന വിധം 
നൽകാവുന്നതാണ്. ദർഘാസിനോടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും ജില്ലാ പോലീസ് മേധാവി, തിരുവനന്തപുരം 
റൂറലിന്റെ പേരിൽ മാറാവുന്ന നിശ്ചിത തുകയ്ക്കുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ നിരതദ്രവ്യം അടച്ച രസീത് അടക്കം 
ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ പരസ്യലേലത്തിന് ശേഷം പങ്കെടുക്കുന്നവരുടെ സാന്നിധ്യത്തിൽ തുറക്കുന്നതും യുക്തമെന്ന് 
തോന്നു ന്ന പക്ഷം ലേല ത്തിലോ ദർഘാ സിലോ ഏതിലാണോ തുക കൂടു തൽ ആയ തിന് ലേലം താത്ക്കാലികമായി 
സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. 


ഇപ്രകാരം ലേലം ഉറപ്പിച്ചുകിട്ടുന്നവർ ലേലം/ ദർഘാസ് തുകയുടെ പകുതി (നിശ്ചിത നിരതദ്രവ്യം ഒഴികെ) ലേലസ്ഥലത്ത് 
വച്ചു തന്നെ അടയ്ക്കേണ്ടതും ബാക്കി തുകയും നിയമാനുസൃത നികുതിയും ലേലം ഉറപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ലഭിച്ച് 1 
ദിവസത്തിനുള്ളിൽ തന്നെ അടയ്ക്കേണ്ടതുമാണ്. 


- പ്രസ്തുത നിബന്ധനകൾക്ക് വിപരീതമായി ലേലം കൊണ്ടയാൾ നിലകൊള്ളുകയാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതും പുനർലേലം നടത്തുന്നതുമായിരിക്കും. പുനർ ലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 
ടിയാനിൽ നിന്നും ഈടാക്കുന്നതും മുൻ തുകയേക്കാൾ കൂടുതൽ കിട്ടിയാൽ ആയതിന്മേൽ ടിയാന് യാതൊരുവിധ അവകാശവും 
ഉണ്ടായിരിക്കുന്നതുമല്ല . ലേലം കഴിഞ്ഞാലുടൻ ലേലത്തിൽ പങ്കെടുത്തവരുടെ നിരതദ്രവ്യം ലേലം കൊണ്ടയാളുടെ ഒഴികെ തിരിച്ചു 
നൽകുന്നതാണ്. 


493 


22nd MAY 2018) 


POLICE DEPARTMENT 


മേൽപ്പറഞ്ഞ വാഹനങ്ങൾ ലേല തീയതിക്ക് മുൻപുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ എ . സി . എ . ആർ.- ന്റെ അനുവാദത്തോടെ 
രാവിലെ 10 മണിക്കും 5 മണിക്കും ഇടയ്ക്ക് പരിശോധിക്കാവുന്നതാണ്. യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഈ ലേലം 
റദ്ദാക്കുന്നതിനും അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള അധികാരം തിരു വ ന ന്ത പുരം റൂറൽ ജില്ലാ പോലീസ് മേധാ വി യിൽ 
നിക്ഷിപ്തമാണ്. 


ജില്ലാ പോലീസ് ഓഫീസ്, 
തിരുവനന്തപുരം റൂറൽ, 
- sptvmrl .pol @ kerala. gov.in 


പി. അശോക് കുമാർ ഐ പി എസ്, 

ജില്ലാ പോലീസ് മേധാവി. 


ലേല പരസ്യം 


No. E2 -28560/2016/ KEPA . 


2018 ഏപ്രിൽ 24. 


- തൃശ്ശൂർ കേരള പോലീസ് അക്കാദമി ഡയറക്ടറുടെ അധീനതയിൽ ഉള്ളതും കേരള പോലീസ് അക്കാദമിയിലെ മോട്ടോർ 
ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതുമായ പോലീസ് വകുപ്പിൽ ഇപ്പോൾ ഉപയോഗപ്രദമല്ലാത്തതു 
മായ താഴെപ്പറയുന്ന വാഹനങ്ങൾ 23 - 5 - 2018 -ാം തീയതി 11 മണിക്ക് തൃശ്ശൂർ കേരള പോലീസ് അക്കാദമിയിലെ മോട്ടോർ 
ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ കാര്യാലയത്തിൽവച്ച് പരസ്യമായി ലേലം ചെയ്തു കൊടുക്കുന്നതാണ്. 


നിരതദ്രവ്യം 


കമ 
നമ്പർ 


- രജിസ്റ്റർ നമ്പർ 


ഇനം 


മോഡൽ 


Open Lorry 


2002 


900 


Bus 


2002 


900 


KL 01 X 9374 
KL 01 X 9938 
KL 01 AE 2337 
KL 01 AG 9374 


2004 


2 ,000 


Tipper Lorry 
Tata Sumo 


2005 


750 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് തന്നെ മേൽപ്പറഞ്ഞ 
നിരക്കിലുള്ള നിര തദവ്യം ലേല സ്ഥലത്ത് അടച്ച് രസീത് വാങ്ങി യി രി ക്കേ ണ്ടതും കൃത്യ സമയത്ത് ലേല സ്ഥലത്ത് 
ഹാജരായിരിക്കേണ്ടതുമാണ്. 

- മേൽപ്പറഞ്ഞ ലേലത്തിന് മുദ്രവെച്ച ദർഘാസുകളും സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ നേരിട്ടോ തപാൽ മാർഗ്ഗമോ കേരള 
പോലീസ് അക്കാദമി ഡയറക്ടറുടെ കാര്യാലയത്തിൽ 22 -5- 2018 -ാം തീയതി 4 മണിക്ക് മുൻപായി ലഭിക്കേണ്ടതാണ്. ദർഘാസി 
നോടൊപ്പം ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും കേരള പോലീസ് അക്കാദമി ഡയറക്ടറുടെ പേരിലെടുത്ത ഡിമാൻഡ് 
ഡാഫ്റ്റ് അല്ലെങ്കിൽ നിരതദ്രവ്യം അടച്ച രസീത് അടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസുകൾ അടക്കം ചെയ്ത കവറിനു മുകളിൽ 
" വാഹനലേലത്തിനുള്ള ദർഘാസ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 

പരസ്യലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ ഏതിലാണോ തുക 
കൂടുതൽ ആയതിനു ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും ലേലം/ ദർഘാസ് നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ചു 
നൽകുന്നതുമാണ്. ലേലത്തിനെടുത്തയാൾ ഉടൻ തന്നെ ലേലം/ ദർഘാസ് തുകയുടെ പകുതി സംഖ്യ ( നിരതദ്രവ്യം കഴിച്ച്) ലേല 
സ്ഥലത്തുവച്ച്തന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതും ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി 10 ദിവസത്തിനകം 
ബാക്കി തുകയും നിയമാനുസൃതമായ നികുതിയും അടച്ച് സ്വന്തം ചെലവിൽ ലേലവസ്തുക്കൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 

- ഏതെങ്കിലും കാരണവശാൽ ലേലം/ ദർഘാസ് സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാ രി ലേക്ക് മുതൽ കൂട്ടു ന്നതും, സാ ധ ന ങ്ങ ൾ പുനർ ലേലം ചെയ്യു ന്ന തു മാ യി രി ക്കും . 
പു നർലേ ല ത്തിൽ സർക്കാ രി നു ണ്ടാകുന്ന നഷ്ടം മുൻ ലേ ല ക്കാ രിൽനിന്നും ഈടാക്കു ന്ന തും , മറിച്ച് കൂടു ത ലായി 
ലഭിക്കുന്ന തുകയ്ക്ക് മുൻ ലേലക്കാരന് യാതൊരുവിധ അവകാശങ്ങളും ഉണ്ടായിരിക്കുന്നതുമല്ല . 

മേൽപ്പറഞ്ഞ വാഹനങ്ങൾ ലേലത്തീയതിക്ക് മുൻപുള്ള 10 പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 
5 മണിവരെ ഏതെങ്കിലും സമയത്ത് കേരള പോലീസ് അക്കാദമിയിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടറുടെ 
അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 


യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേലം നിർത്തിവെയ്ക്കുന്നതിനും 
ലേലം/ ദർഘാസ് അസ്ഥിരപ്പെടുത്തുന്നതിനും ലേല നടപടി റദ്ദ് ചെയ്യുന്നതിനുമുള്ള അധികാരം കേരള പോലീസ് അക്കാദമി 
ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 


കേരള പോലീസ് അക്കാദമി, തൃശ്ശൂർ. 
dirkepa.pol @ kerala .gov. in . 
ഫോൺ: 0487 2328770 . 


അനുപ് കുരുവിള ജോൺ ഐ പി എസ്, 
ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, 

( ഡയറക്ടർക്കുവേണ്ടി). 


494 


